Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 634/2012- 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


ള സർക്ക 
NMENT OF 


ാർ 
F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


- 14th May 2013 

2013 മേയ് 14 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


| No . 


, 20 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


24th Vaisakha 1935 
1935 വൈശാഖം 24 


PART III 
Commissionerate of Land Revenue 


ERNAKULAM DISTRICT 

പുനർ ലേലപരസ്യം 
നമ്പർ എ5- 8441/ 2010 (1). 

2013 മാർച്ച് 30. 
കോതമംഗലം താലൂക്ക്, പോത്താനിക്കാട് വില്ലേജ്, സർവ്വേ 

തടികളുടെ അളവുകൾ 
678 / 2- സി / 36 എ നമ്പരിൽപ്പെട്ട സർക്കാർ പുറ മ്പോ ക്കിൽ 
നിന്നിരുന്നതും അനധികൃതമായി മുറിച്ചുമാറ്റിയതിനെത്തുടർന്ന് കമ 

ഇനം - നീളം ( മീറ്റർ) വണ്ണം ( സെ . മീ.) 
സർക്കാർ അധീനതയിലെടുത്ത് സൂക്ഷിച്ചിട്ടുള്ളതും താഴെ നമ്പർ 
പറയുന്ന അള വു ക ളോടുകൂടിയ തു മായ നാല് കരിമരുത് 
മ ര ങ്ങൾ 10 - 6 - 2013 -ാം തീയതി രാവിലെ 11 മണിക്ക് 

കരിമരുത് 

13 . 00 
പോത്താനിക്കാട് വില്ലേജാഫീസിൽ വച്ച് മൂവാറ്റുപുഴ റവന്യൂ 

കരിമരുത് 

8 . 40 
ഡിവിഷണൽ ആഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന 

കരിമരുത് 

1.80 
ഉദ്യോ ഗ സ്ഥനോ പര സ്യ മായി ലേലം ചെയ്ത് 

കരിമരുത് 

11.30 
വിൽക്കു ന്ന താ ണ് . ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ 
ആഗ്രഹിക്കു ന്ന വർ ? 1, 000 നിര ത ദ്രവ്യം കെട്ടി വച്ച് 

( ഒപ്പ്) 
ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് റവന്യൂ ഡിവിഷണൽ 

റവന്യൂ ഡിവിഷണൽ 
ലേലം വിളിക്കുന്ന ആളുടെ പേരിൽ ലേലം താൽക്കാലികമായി -- ആഫീസ്, മൂവാറ്റുപുഴ. 

ആഫീസർ. 
ഉറപ്പിക്കുന്നതും ലേലം സ്ഥിരപ്പെടുത്തിഉത്തരവാകുന്ന മുറയ്ക്ക് 
ലേല വസ്തുക്കൾ വിട്ടു തരുന്നതുമാണ്. ലേലത്തുകയും 
അനുബന്ധ നികുതികളും അപ്പോൾ തന്നെ കെട്ടിവയ്ക്കേണ്ട 
തുമാണ്. സാധാരണ സർക്കാർ ലേലം സംബന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. 


